PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ഡി3 - 184 / സി .ആർ. 


2009 നവംബർ 5 . 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 184 / ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മദസ്സത്തുൽ ഇർശാദ് 
ദറ സ്സി ന്ന വ കാ ശ പ്പെട്ട ഇരിക്കൂർ എസ്. ആർ. ഒ .- യിലെ 
879/ 57 -ാം നമ്പർ ആധാരപ്രകാരം മലപ്പട്ടം അംശം, അടൂർ ദേശം 
റീ സർവ്വ 2/ 11 - ൽപ്പെട്ട 0. 6 000 ഹെക്ടർ വസ്തുവും 
ശ്രീകണ്ഠപുരം എസ്.ആർ. ഒ.- യിലെ 68 / II / 1988 നമ്പർ ഒസ്യത്ത് 
ആധാരപ്രകാരം അമ്പിലോത്ത് നാരായണൻ, അമ്പിലോത്ത് 
ലക്ഷ്മി എന്നവർക്കവകാശപ്പെട്ട അടൂർ ദേശം റീ . സർവെ 
48 / 5- ൽ 0.5030 ഹെക്ടർ, റീ. സർവെ 48/ 7 - ൽ 0.0370 ഹെക്ടർ 
എന്നീ വസ്ത്രവുമായി ഒത്ത് മാറ്റം നടത്തുന്നതിന് വഖഫ് 
പ്രസിഡന്റ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഒത്ത് മാറ്റത്തിലൂടെ 
ലഭിക്കുന്ന വസ്തു വിന് പുറമെ 20,000 രൂപയും വഖഫിന് 
ലഭിക്കുന്നതാണെന്ന് ടിയാൻ അപേക്ഷയിൽ പ്രസ്താവിക്കുന്നു . 
ആയതിനാൽ ടി ഒത്ത് മാറ്റത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേ പമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനത്തീയതി മുതൽ 15 ദിവസങ്ങൾക്കകം സീനിയർ 
സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, റീജിയണൽ 
ഓഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 
എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരി ധിക്ക് ശേഷം ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


